Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


* 


GOVERN 


09 


qoo . 


99m3 
WMENT OF 


KERALA 


* 
* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


30th October 2012 
2012 66 csomó 30 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 21 


Queijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


8th Karthika 1934 
1934 A bolo 8 


PART III 


Stores Purchase 


Collegiate Education Department 


SHORT TENDER NOTICES 


(1 ) 


No. A5/ 1186 -Lab/ 2012- 13. 

4th October 2012 . 
Sealed tenders are invited for the supply of 
Laboratory Equipments for 8,00, 000 to Govt. Victoria 
College, Palakkad. 

The tender should be superscribed “ Tender No. A5 / 
1186 -Lab /2012 - 13 Supply of Laboratory Equipments” and 
addressed to “ the Principal, Government Victoria College , 
Palakkad -678 001” . The filled in tenders should reach in 
this office on or before 5 - 11 - 2012 , 2 p . m . Late tenders will 
not be considered under any circumstances. The tenders 
will be opened at 3 p . m . on 5 - 11 - 2012 in the presence of 
such of the tenderers or their authorised representatives 
who may be present at that time. 


will not be considered under any circumstances . The 
tenders will be opened at 3 p . m . on 8 -11- 2012 in the 
presence of such of the tenderers or their authorized 
representatives who may be present at that time. 


Intending tenderers may on application to “ The 
Principal , Government Victoria College, Palakkad -678 001 
obtain the requisite tender forms on which tenders should 
be submitted . Application for the tender form should be 
accompanied by Money Order or cash remittance of 
- 1 , 664 which is the price fixed for a form and which is 
not refundable. Tender forms are not transferable . 
- Sale of tender forms will be closed at 12 Noon on 
5 - 11- 2012 . Cheques, Postage Stamps , Demand Draft , Postal 
Order etc . will not be accepted towards the cost of the 
tender forms, nor will be sent per V.P .P. Duplicate tender 
forms, if required will be issued at - 832 per copy. 

പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
8,00, 000 - ന് ലബോറട്ടറി ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 
മുദ്രവെച്ച് ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത കവറിന്റെ പുറത്ത് ടെണ്ടർ 
നമ്പർ “എ5/ 1186- Lab/ 2012 -13 ലബോറട്ടറി ഉപകരണങ്ങൾ 
വാങ്ങുന്നതിന് എന്ന് രേഖപ്പെടുത്തേണ്ടതും "“ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട് - 678 001 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതുമാണ്. ടെണ്ടറുകൾ 
5 - 11- 2012 ഉച്ചയ്ക്ക് 2 മണിക്കു മുമ്പായി കോളേജ് ഓഫീസിൽ 
ലഭിച്ചിരിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകൾ 5 - 11 - 2012 
വൈകുന്നേരം 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 
അവരുടെ അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

താല്പര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി "“ പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്-678 001 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെണ്ടർ ഫോറത്തിന്റെ വിലയായി " 1,664 ( നികുതിയടക്കം) 
അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 5 -11- 2012 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില നേരിട്ട് അട യ ക യോ 
മണിയോർഡറായി അയയ്ക്കുകയോ ചെയ്യാം. ഡാഫ്റ്റ്, ചെക്ക്, 
പോസ്റ്റേജ് സ്റ്റാമ്പു കൾ മുത ലാ യ വ സ്വീക രി ക്കു കയോ 
വി . പി . പി . ആയി അയ യ്ക്കു കയോ ചെയ്യാ വു ന്ന ത ല്ല . 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ ആയതിലേക്കായി " 832 
കൂടി അയയ്ക്കേണ്ടതാണ്. 


Intending tenderers may on application to “ The 
Principal, Govt. Victoria College , Palakkad -678 001” obtain 
the requisite tender form on which tenders should be 
submitted . Application for the tender form should be 
accompanied by Money Order or Cash remittance of 
- 312 which is the price fixed for a form and which is 
not refundable . Tender forms are not transferable . 

Sale of tender forms will be closed at 12 Noon on 
- 8 - 11 - 2012 . Cheques, Postage Stamps, Demand Drafts , 
Postal Orders etc. will not be accepted towards the cost 
of tender form nor will be sent per V. P.P . Duplicate tender 
forms if required will be issued at : 156 per copy. 

പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലേക്ക് 
- 49, 000 - ന് ഇൻവേർട്ടർ (3 KVA ) വാങ്ങുന്നതിന് മുദ്രവെച്ച 
- ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ടെണ്ടറുകൾ ഉള്ളടക്കം ചെയ്ത കവറിന് പുറത്ത് ടെണ്ടർ 
നമ്പർ “എ5- 973/2012 ഇൻവേർട്ടർ (3 KVA ) ” എന്ന് രേഖപ്പെടു 

ത്തേ ണ്ടതും “( പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് വിക്ടോറിയ 
കോളേജ്, പാല ക്കാ ട് - 678 001 എന്ന വിലാ സ ത്തിൽ 
അയയ്ക്കേണ്ടതുമാണ്. ടെണ്ടറുകൾ 8-11- 2012 ഉച്ചയ്ക്ക് 2 മണിക്ക് 
മുൻപായി കോളേജ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. 

വൈകി കിട്ടുന്ന ടെണ്ടറുകൾ യാതൊരു കാരണവശാലും 
പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ 8 - 11 - 2012 വൈകുന്നേരം 
3 മണിക്ക് ഹാജരായിട്ടുള്ള കരാറുകാരുടെയോ അവരുടെ 
അംഗീകൃത ഏജന്റിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

താൽപ്പര്യമുള്ളവർ ടെണ്ടർ ഫോറത്തിനായി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട്- 678 001 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം 
ടെൻഡർ ഫോറത്തിന്റെ വിലയായി " 312 (മുന്നൂറ്റി പന്ത്രണ്ട് 
രൂപ മാത്രം) ( നികുതിയടക്കം) അടയ്ക്കേണ്ടതാണ്. ടെൻഡർ 
- ഫോറത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 8 - 11- 2012 
ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില നേരിട്ട് അടയ്ക്കുകയോ മണി ഓർഡറായി 
അയയ്ക്കുകയോ ചെയ്യാം. ഡാഫ്റ്റ്, ചെക്ക്, പോസ്റ്റേജ് 
സ്റ്റാമ്പുകൾ മുതലായവ സ്വീകരിക്കുകയോ വി. പി. പി . ആയി 
അയയ്ക്കുകയോ ചെയ്യാവുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം 
ആവശ്യമുള്ളവർ ആയതിലേക്കായി 156 ( നൂറ്റിഅൻപത്തിയാറ് 
മാത്രം) കൂടി അയയ്ക്കേണ്ടതാണ്. 


- (2) 


No. A5 -973/ 2012 . 


5th October 2012 . 


Sealed tenders are invited for the supply of 
Inverter (3 KVA ) for " 49 , 000 to Government Victoria 
College, Palakkad. 

The tender should be superscribed “ Tender 
No. A5 - 973/2012 Supply of Inverter” and addressed to 
" The Principal, Government Victoria College , 
Palakkad - 678 001 . The filled in tenders should reach in 
this office on or before 8 - 11 -2012 at 2 p. m . Late tenders 


Govt. Victoria College, 
Palakkad. 


( Sd.) 
Principal. 


SHORT TENDER NOTICES 


(1 ) 


5 . The successful tenderers should sign an agreement 

in Kerala Government Stamp Paper worth - 100 and 
deposit 5 % value of the contract as security 
deposit. 


| [ No. 02/2012-13] 


No. A5/1159 /2012 . 


| 4th October 2012 . 


Sealed tenders are invited for the supply of 
Chemicals , Lab & Electronic equipments for the 
Departments of Physics, Chemistry, Botany & Zoology of 
Government College Madappally under plan 2012 - 13 . 
Tenders should be superscribed “ Tender for the supply of 
Chemicals, Lab and Electronic equipments under plan 
2012 - 13 and addressed to the Principal, Government 
College Madappally, Madappally College P . 0 ., 
Pin- 673 102 . Last date and time for receiving the tender 
will be 11 a . m . on 20 - 11 - 2012. Late tenders will not be 
accepted . The tenders received will be opened at 11 a . m . 
on 20 - 11 - 2012 in the presence of such tenderers or 
authorised representatives who may be present at that time. 


Intending tenderers may submit an application to the 
Principal to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
forms should be accompanied by a cash remittance of 
S 1,144 which is the price fixed for a form/ set of forms and 
which is not refundable under any circumstances. The 
tender forms are not transferable . Sale of tender forms 
will be closed at 2 . 30 p . m . on 19- 11- 2012 . Cheques, Postage 
Stamps etc. will not be accepted towards the cost of 
tender forms, nor will the forms be sent per V . P . P . 
Duplicate tender forms if required will be issued at 
- 624 per copy. 


6 . The Principal reserves the right to reject the 

tenders without assigning any reason . 

2012 -13 വർഷം പ്ലാൻ സ്കീമിൽ മടപ്പള്ളി ഗവൺമെന്റ് 
കോളേജിലെ ഫിസിക്സ്, കെമി സ് ടി , ബോട്ടണി & 
- സുവോളജി എന്നീ വകുപ്പുകളിലേക്ക് ഇലക്ട്രോണിക് & 
ലബോറട്ടറി ഉപകരണങ്ങളും രാസവസ്തു ക്കളും 
വിത രണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അ യ യ ന ക വ റിനു പുറത്ത് 
“2012 - 13 വർഷത്തിൽ പ്ലാൻ സ്കീമിൽ ഇലക്ട്രോണിക് & 
ലബോറട്ടറി ഉപകരണങ്ങളും രാസവസ്തുക്കളും വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് തലവാചകം എഴുതേണ്ടതും 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, മടപ്പള്ളി 
കോളേജ് പി . ഒ ., പിൻ - 673 102 എന്ന വിലാ സ ത്തിൽ 
അയയ്ക്കേണ്ടതു മാ ണ്. 20 - 11 - 2012 രാവിലെ 11 മണിവരെ 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയ 
പരിധിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
20 - 11- 2012 രാവിലെ 11 മണിക്ക് ഹാജരാകുന്ന ദർഘാസു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതാണ്. ദർഘാസ് ഫോറം 19 - 11 - 2012 
ഉച്ചയ്ക്ക് 2.30 മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ട് 
വാങ്ങാവുന്നതാണ്. 

താൽപ്പര്യമുള്ളവർ മേൽ പറഞ്ഞ വിലാസത്തിൽ 
- ദർഘാസിന്റെ വിലയായ 1,144 ( ആയിരത്തി ഒരു നൂറ്റി 
നാൽപ്പത്തിനാല് മണിയോർഡറായോ പണമായോ അടച്ചാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ വില 
യാതൊരു കാരണവശാലും തിരികെ കൊടുക്കുന്നതല്ല. 
ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് 
ഫോറത്തിന്റെ വിലയായി ചെക്ക്, ഡാറ്റ്, പോസ്റ്റൽ ഓർഡർ, 
പോസ്റ്റേജ് സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് 
ഫോറം വി . പി . പി . ആയി ലഭിക്കുന്നതല്ല. 624 അടച്ച് 
ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി 
ലഭിക്കുന്നതാണ്. 


SPECIAL CONDITIONS 


1. The tender should be submitted in the prescribed 

form which can be had from the College Office on 
payment of 1, 144 either in person or by sending 
Money Order. The cost of duplicate tender form is 
- 624. 


നിബന്ധനകൾ 


2. Total cost of the articles tendered for should be 

worked out and recorded in the list of articles . 
Every tenderer who has not registered with the 
State Government Store Purchase Department 
should also remit 1 % of the total cost of articles 
tendered for should be remitted towards E .M .D . 


The EMD can be paid by way of TDR / FDR . 


1. സംസ്ഥാന സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്യാത്ത ദർഘാസുകാർ അ വർ ക്വാട്ട് ചെയ്ത്ത 
മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യമായി അടയ്ക്കേണ്ട 
താണ്. ക്വാട്ട് ചെയ്ത സാധനങ്ങളുടെ ആകെ 
തുക എത്രയെന്ന് നിരക്ക് രേഖപ്പെടുത്തുന്ന പേജിൽ 
കാണിക്കേണ്ടതും ആ തുകയുടെ 1 % നിരതദ്രവ്യം 

അടയ്ക്കേണ്ടതുമാണ്. 
2. നിരതദ്രവ്യം സ്ഥിരനിക്ഷേപ രസീതി/ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എന്നിവ യാ യി അ ട യ് ക്കാവുന്നതാണ്. ഡാഫ് റ്റ് 
എസ്. ബി . റ്റി. വടകര ശാഖയിൽ മാറാവുന്നതായിരിക്കണം. 
- സാമഗ്രികൾ കോളേജിലേക്ക് വിതരണം ചെയ്യേണ്ടതും, 
കയറ്റിറക്ക്കൂലി, കടത്തുകൂലി എന്നിവ വിതരണക്കാരൻ 
വഹിക്കേണ്ടതുമാണ്. 


3. The articles should be supplied to the college at 

the expense of the supplier. 
4 . The price quoted should be inclusive of all taxes 

and duties . Otherwise rate of taxes charged up on 
each item should be quoted against the prices of 
each item. 


4. The price quoted should be inclusive of all taxes 

and duties. Otherwise rate of taxes charged up on 
each item should be quoted against the prices of 
each item . 


4. ക്വാട്ട് ചെയ്യുന്ന തുക ബാധകമായ എല്ലാ നികുതികളും 
ഉൾപ്പെടെയായിരിക്കണം. അല്ലാത്തപക്ഷം നികുതി 
നിരക്ക് പ്രത്യേകമായി ഓരോ സാധനത്തിന്റെയും നേരെ 
രേഖപ്പെടുത്തേണ്ടതാണ്. 
100 വിലയുള്ള മുദ്രപ്പത്രത്തിൽ ടെണ്ടർ ഫോറത്തിൽ 
കാണിച്ച് പ്രകാരമുള്ള ഒരു എഗ്രിമെന്റ് ദർഘാസി 

നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 
-- യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ് 
നിരസിക്കാനുള്ള അവകാശം പിൻ സിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


6 . 


- (2 ) 

| [ No. 03 /2012-13] 
No. A5/1159/2012 . 

5th October 2012 . 
Sealed tenders are invited for the supply of Digital 
Library Software , Computer and Projector for the 
Departments of Chemistry, Botany and General Library of 
Government College Madappally under plan 2012 - 13. 
Tenders should be superscribed “ Tender for the Supply of 
Digital Library Software , Computer, and Projector under 
plan 2012 - 13 ” and addressed to the Principal, Government 
College Madappally, Madappally College P. O .-673 102 . 
Last date and time for receiving the tender will be 
11.30 a. m . on 6 - 11 -2012 . Late tenders will not be accepted . 
The tenders received will be opened at 11.30 a. m . on 
6 - 11- 2012 in the presence of such tenderers or authorized 
representatives who may be present at that time. 


5 . The successful tenderers should sign an agreement 

in Kerala Government Stamp Paper worth - 100 and 
deposit 5 % value of the contract as security 

deposit. 
6 . The Principal reserves the right to reject the 

tenders without assigning any reason . 

2012-13 വർഷം പ്ലാൻ സ്കീമിൽ മടപ്പള്ളി ഗവൺമെന്റ് 
കോളേജിലെ കെമിസ്ട്രി, ബോട്ടണി & ജനറൽ ലൈബ്രറി 
എന്നീ വകുപ്പുകളിലേക്ക് ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയർ, 
കംപ്യൂട്ടർ ആന്റ് പാജക്റ്റർ എന്നിവ വിതരണം ചെയ്യുന്നതിന് 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ അ യ യ ക ക വ റിനു പുറത്ത് 
“2012- 13 വർഷത്തിൽ പ്ലാൻ സ്കീമിൽ ഡിജിറ്റൽ ലൈബറി 
സോഫ്റ്റ്വെയർ കംപ്യൂട്ടർ ആന്റ് പാജക്ടർ എന്നിവ 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന തലവാചകം 
എഴുതേണ്ടതും പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് മടപ്പള്ളി, 
മടപ്പള്ളി കോളേജ് പോസ്റ്റ്, പിൻ- 673 102 എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതുമാണ്. 6 -11- 2012 രാവിലെ 11.30 മണി വരെ 
ദർ ഘാസ് ഫോറം സ്വീകരിക്കുന്നതാണ്. നിശ്ചിത 
സമയ പരിധിക്കു ശേഷം കിട്ടുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 6 - 11 - 2012് രാവിലെ 11. 30 മണിക്ക് 
ഹാജരാകുന്ന ദർഘാസുകാരുടെയോ അവരുടെ പ്രതിനിധി 
കളുടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫോറം 5- 11- 2012 ഉച്ചയ്ക്ക് 2 .30 മണിവരെ കോളേജ് 
ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ്. 

-- താൽപ്പര്യമുള്ളവർ മേൽ പറഞ്ഞ വിലാസത്തിൽ 
ദർ ഘാസിന്റെ വില യാ യ " 416 ( നാനൂറ്റി പതിനാറ്) 
മണിയോർഡറായോ പണമായോ അടച്ചാൽ ദർഘാസ് ഫോറം 
ലഭിക്കുന്നതാണ്. ദർഘാസിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വിലയായി ചെക്ക്, ഡാഫ്, പോസ്റ്റൽ ഓർഡർ, പോസ്റ്റേജ് 
സ്റ്റാമ്പ് എന്നിവ സ്വീകരിക്കുന്നതല്ല . ദർഘാസ് ഫോറം 
വി . പി . പി . ആയി ലഭിക്കുന്നതല്ല . 208 അടച്ച് 
ആവശ്യപ്പെട്ടാൽ ദർഘാസ് ഫോറത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി 
ലഭിക്കുന്നതാണ്. 


Intending tenderers may submit an application to the 
Principal to obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
forms should be accompanied by a cash remittance of 
- 416 which is the price fixed for a form / set of forms and 
which is not refundable under any circumstances . The 
tender forms are not transferable . Sale of tender forms 
will be closed at 2 .30 p . m . on 5 - 11 - 2012 . Cheques, Postage 
Stamps etc . will not be accepted towards the cost of 
tender forms, nor will the forms be sent per V . P . P . 
Duplicate tender forms if required will be issued at - 208 
per copy. 


SPECIAL CONDITIONS 


നിബന്ധനകൾ 


1. The tender should be submitted in the prescribed 

form which can be had from the College Office on 
payment of 416 either in person or by sending 
Money Order. The cost of duplicate tender form is 

- 208. 
2 . Total cost of the articles tendered for should be 

worked out and recorded in the list of articles . 
Every tenderer who has not registered with the 
State Government Store Purchase Department 
should also remit 1 % of the total cost of articles 
tendered for should be remitted towards EMD . 

The EMD can be paid by way of TDR /FDR . 
3. The articles should be supplied to the college at 

the expense of the supplier. 


- 1. സംസ്ഥാന സ്റ്റോർ പർച്ചേസ് വകുപ്പിൽ രജിസ്റ്റർ 

ചെയ്യാത്ത ദർഘാസുകാർ അ വർ ക്വാട്ട് ചെയ്ത 
മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യമായി അടയ്ക്കേണ്ട 
താണ്. ക്വാട്ട് ചെയ്ത സാധനങ്ങളുടെ ആകെ 
തുക എത്രയെന്ന് നിരക്ക് രേഖപ്പെടുത്തുന്ന പേജിൽ 
കാണിക്കേണ്ടതും ആ തുകയുടെ 1 % നിരതദ്രവ്യം 

അടയ്ക്കേണ്ടതുമാണ്. 
2. നിരതദ്രവ്യം സ്ഥിരനിക്ഷേപ രസീതി/ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
എന്നിവ യാ യി അട യ് ക്കാവുന്നതാണ്. ഡാഫ് റ്റ് , 
എസ്. ബി. റ്റി., വടകര ശാഖയിൽ മാറാവുന്നതായിരിക്കണം. 
3. സാമഗ്രികൾ കോളേജിലേക്ക് വിതരണം ചെയ്യേണ്ടതും, 

കയറ്റിറക്ക്കൂലി, കടത്തുകൂലി എന്നിവ വിതരണക്കാർ 
വഹിക്കേണ്ടതുമാണ്. 


4. ക്വാട്ട് ചെയ്യുന്ന തുക ബാധകമായ എല്ലാ നികുതികളും 
ഉൾപ്പെടെയായിരിക്കണം. അല്ലാത്ത പക്ഷം നികുതി 
നിരക്ക് പ്രത്യേകമായി ഓരോ സാധനത്തിന്റെയും നേരെ 

രേഖപ്പെടുത്തേണ്ടതാണ്. 
5. 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ ടെണ്ടർ ഫോറത്തിൽ 
കാണിച്ച പ്രകാരമുള്ള ഒരു എഗ്രിമെന്റ് ദർഘാസി 
നോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


Every tenderer should be accompanied by an 
agreement (Appendix X of SPM ) in Kerala Stamp Paper 
worth 100 and an E .M . D . of 1 % of the quoted value 
in the form of D . D . in favour of the Principal, 
Government College , Kasaragod . 

Tender without E . M . D . will be rejected, but will be 
entertained from the firms which are exempted from 
furnishing E . M . D . on production of clear documentary 
evidence . 

The undersigned reserves the right to extend , cancel, 
or reject the tenders without assigning any reason 
thereof. 


6. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസ് 
നിരസിക്കാനുള്ള അവകാശം പിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Government College 
Madappally, Kozhikode. 


(Sd.) 
Principal . 


TENDER NOTICES 


(1) 
[No. 1/Plan 12 - 13/Lab , Library and Furniture ] 


No. A3/ 1132/ 2012 . 

8th October 2012 . 
Sealed competitive tenders are invited for the supply 
of Lab Equipments and Chemicals for an amount of 

5 ,40,000 ( Five lakh forty thousand only ) to the Various 
Departments of Government College , Kasaragod under 
State Plan 2012 - 13 Development of Lab Library and 
Furniture. 


The tender should be superscribed “ Tender for the 
supply of Lab Equipments and Chemicals under State Plan 
2012 - 13 ” and addressed to the Principal, Government 
College Kasaragod , Vidyanagar P. O ., Kasaragod -671 123 . 

The last date and time for the receipt of the tender 
will be at 2 p . m . on 15 - 11 - 2012 and the same will be 
opened at 4 p . m . on the same day in the presence of 
such of the tenderer or their authorized representatives 
who may be present at that time. Late tenders will not be 
accepted on any account. 

The application for tender form should be 
accompanied by a cash remittance of 1, 144 ( One 
thousand one hundred and forty four only ) being the cost 
of tender form including VAT ( cost of tender form 
S 1 , 100 + VAT @ 4 % ). Tender forms are not transferable. Sale 
of tender form will be closed at 12 noon on 15 - 11- 2012 . 

Cheques, D . D . or the postal orders etc. will not be 
accepted towards the cost of tender form . Those who 
require the tender form by post, should send an amount 
of ` 1 ,194 ( 50 postal charge ) by Money Order. 
Application for Tender form , to be sent by post, will be 
entertained only upto 26 - 10 -2012 . 

Rates and conditions for the supply of lab 
equipments , maximum period required for the delivery of 
articles should clearly be mentioned . The rates should 
remain stable till 31 - 3 - 2013 . 


കാസർകോട് ഗവൺ മെന്റ് കോളേജിലെ വിവിധ 
ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് 2012 - 13 സാമ്പത്തിക വർഷത്തേക്ക് 
ലാബുകളുടെയും ലൈബ്രറികളുടെയും വികസനം ( പ്ലാൻ) 
എന്ന ശീർഷകത്തിൽ 5 , 40 , 000 ( അ ഞ്ച് ലക്ഷത്തി 
നാൽപ്പതിനായിരം) - ന്റെ ലാബ് ഉപകരണങ്ങളും 
രാസപദാർത്ഥങ്ങളും വിതരണം ചെയ്യുന്നതിന് മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. ദർഘാസ് അടക്കം ചെയ്യുന്ന 
കവറിനു പുറത്ത് “ലാബ് ഉപകരണങ്ങളും രാസപദാർത്ഥങ്ങളും 
വിതരണം ചെയ്യുന്നതിനുള്ള ദർഘാസ് ( പ്ലാൻ) 2012 - 13 
ലാബുകളുടെയും ലൈബ്രറികളുടെയും വികസനം എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർകോട്, പി . ഒ. 
വിദ്യാനഗർ, പിൻ- 671 123 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ട 
താണ്. ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
15 - 11 - 2012 ഉച്ചയ് ക്ക് 2 മണിയാണ്. വൈകി എത്തുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് 
അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെയോ, ദർഘാസുകാർ 
അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 

ദർഘാ സിനുള്ള അപേക്ഷാഫോറങ്ങൾ ലഭിക്കു വാൻ 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർകോട്, പി . ഒ . 
വിദ്യാനഗർ, പിൻ- 671 123 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ട 
താണ്. അപേക്ഷയോടൊപ്പം ദർഘാസ് ഫോറത്തിന്റെ വില 
വിൽപ്പന നികുതിയടക്കം - 1,144 (ദർഘാസ് ഫോറത്തിന്റെ 
വില " 1,100 + വാറ്റ് 44) പണമായി ഒടുക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ പാടില്ല . 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 15 - 11 - 2012 ഉച്ചയ്ക്ക് 
12 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്ക്, ഡാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
ഫോറം രജി സ്റ്റേർഡ് ത പാ ലിൽ ലഭി ക്കു വാൻ - 1, 194 
(ദർഘാസ് ഫോറത്തിന്റെ വില - 1, 100 + വാറ്റ് 44 . തപാൽ 
ചാർജ്ജ് 50) മണിയോർഡറായി അയ യ്ക്കേ ണ്ട താ ണ് . 
തപാൽവഴി ദർഘാസ് ഫോറത്തിനുള്ള അപേക്ഷ 26 - 10 - 2012 
വൈകുന്നേരം 2 മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതു സംബന്ധിച്ച 
നിര ക്കു കളും നിബ ന്ധ ന ക ളും , വിതരണം ചെയ്യു വാൻ 
എടുക്കുന്ന പരമാ വധി കാലാവധി എന്നിവ വ്യ ക്ത മായി 
പരാമർശിക്കേ ണ്ട താ ണ്. നിരക്കുകൾക്ക് 31 - 3 - 2013 വരെ 
സ്ഥിരതയുണ്ടായിരിക്കണം. 

ദർഘാസിന്റെ കൂടെ " 100- ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിലുള്ള 
- സമ്മതപത്രവും നിരതദ്രവ്യമായി മൊത്തം വിലയുടെ ഒരു 
ശത മാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് പിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, കാസർകോട്, വിദ്യാനഗർ പി . ഒ . എന്ന 


പേരിൽ ഡി . ഡി . യും അടക്കം ചെയ്യേണ്ടതാണ്. നിരത 
ദ്രവ്യം അടക്കം ചെയ്യാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
കേരള സർക്കാർ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന രജി 
സ്റ്റർ ചെയ്തിട്ടുള്ള നിരതദ്രവ്യം സമർപ്പിക്കുന്നതിൽ നിന്ന് ഒഴി 
വാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ മതിയായ രേഖകൾ ഹാജരാ 
ക്കുന്ന പക്ഷം നിരതദ്രവ്യം ഒടുക്കേണ്ടതില്ല . 

യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


( 2 ) 


| [ No. 2/2012 - 13 ] 
No. A3/920 /2012. 

| 9th October 2012 . 
Sealed competitive tenders are invited for the supply 
of sports articles and uniforms for an amount of 
- 40 , 000 to the Physical Education Department of 
Government College , Kasaragod , under Athletic Fund 
2012-13. 

The tender should be superscribed “ Tender for the 
supply of sports articles and uniforms under Athletics 
Fund 2012 - 13 ” and addressed to the Principal, 
Government College , Kasaragod, Vidyanagar P . 0 ., 
Kasaragod- 671 123 . 

The last date and time for the receipt of the tender 
will be at 1 p . m . on 14 - 11 - 2012 and the same will be 
opened at 2 p . m . on the same day in the presence of 
the tenderer or their authorized representatives who may 
be present at that time. Late tender will not be accepted 
on any account. 

The application for tender form should be 
accompanied by a cash remittance of 312 
being the cost of tender form including Sales Tax . Tender 
forms are not transferable . Sale of tender form will be 
closed at 12 noon on 14 - 11 - 2012 . 


The undersigned reserves the right to extend , cancel, 
or reject the tenders without assigning any reason 
thereof. 

കാസർകോട് ഗവൺമെന്റ് കോളേജിലെ ഫിസിക്കൽ 
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ടുമെന്റിലേക്ക് 2012 - 13 അദ്ധ്യയന 
വർഷത്തേക്ക് ആവശ്യമായ കായിക ഉപകരണങ്ങളും 
യൂണിഫോമുകളും വിതരണം ചെയ്യുന്നതിന് മുദ്രവെച്ച് 
ദർഘാസുകൾ ക്ഷണിക്കുന്നു . അടങ്കൽ തുക 40, 000 
ആണ്. ദർഘാസ് അടക്കം ചെയ്യുന്ന കവറിനു പുറത്തു 
“കായിക ഉപകരണങ്ങളും യൂണിഫോമുകളും വിതരണം 
ചെയ്യുന്നതിനുള്ള ദർഘാസ് 2012 -13 എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ്, കാസർകോഡ്, പി . ഒ . വിദ്യാനഗർ, 
പിൻ - 671 123 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 14-11-2012 - ന് 
ഉച്ചയ്ക്ക് 1 മണിയാണ്. വൈകി എത്തുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്പോൾ ഹാജരുള്ള 
ദർഘാസുകാരുടെയോ ദർഘാസുകാർ അധികാരപ്പെടുത്തിയ 
- പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 

ദർഘാസിനുള്ള അപേക്ഷാ ഫോറങ്ങൾ ലഭിക്കുവാൻ 
പിൻ സി പ്പാൾ, ഗവൺമെന്റ് കോളേജ്, കാസർകോട്, 
പി . ഒ. വിദ്യാന ഗർ, പിൻ - 671 123 എന്ന വിലാസത്തിൽ 
അപേക്ഷിക്കേ ണ്ട താ ണ്. അപേക്ഷ യോടൊപ്പം ദർഘാസ് 

ഫോറ ത്തിന്റെ വില വിൽപ്പന നികു തി യ ടക്കം 1 312 
പണമായി ഒടുക്കേണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടില്ല . 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 14 - 11 -2012 - ന് ഉച്ചയ്ക്ക് 
12 മണിക്ക് അവസാനിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവയായി സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 

ഫോറം രജി സ്റ്റേർഡ് തപാലിൽ ലഭി ക്കു വാൻ - 3 6 2 
മണിയോർഡറായി അയയ്ക്കേണ്ടതാണ്. തപാൽവഴി ദർഘാസ് 
ഫോറത്തിനുള്ള അപേക്ഷ 5 - 11- 2012 - ന് വൈകുന്നേരം 2 മണി 
വരെ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 


ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതു സംബന്ധിച്ച് 
നിരക്കുകളും നിബന്ധനകളും, വിതരണം ചെയ്യുവാനെ 
ടുക്കുന്ന പര മാ വധി കാലാ വിധി എന്നിവ വ്യ ക്ത മായി 
പരാമർശിക്കേ ണ്ട താ ണ് . നിരക്കുകൾക്ക് 31 - 3 - 2013 വരെ 
സ്ഥിരതയുണ്ടായിരിക്കണം. 


Cheques, D .D . or the Postal Orders etc . will not be 
accepted towards the cost of tender form . Those who 
require the tender form by post, should send an amount 
of 362 [ 312 + - 50 (Postal charge)] by Money 
Order. Application for tender form, to be sent by post, 
will be entertained only up to 5 - 11 -2012 . 

Rates and conditions for the supply of articles , 
maximum period required for the delivery of articles 
should clearly be mentioned . The rates should remain 
stable till 31- 3 - 2013. 

Every tender should be accompanied by an 
agreement in Kerala Stamp Paper worth - 100 and an 
E . M . D . of 1 % of the quoted value in the form of 
D . D . in favour of the Principal, Government College , 
Kasaragod. 

Tender without E . M . D . will be rejected , but from 
the firms which are exempted from furnishing E . M . D . 
on production of clear documentary evidence . 


ദർഘാസിന്റെ കൂടെ " 100 - ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിലുള്ള 
സമ്മതപത്രവും നിരതദ്രവ്യമായി മൊത്തം വിലയുടെ ഒരു 
- ശത മാനം നിരക്കിൽ വരുന്ന തുകയ്ക്ക് പിൻസിപ്പാൾ, 
- ഗവൺമെന്റ് കോളേജ്, കാസർകോട്, വിദ്യാനഗർ പി. ഒ. എന്ന 

പേരിൽ ഡി. ഡി . യും അടക്കം ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം 
അടക്കം ചെയ്യാത്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . കേരള 
സർക്കാർ സ്റ്റോർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ മതിയായ രേഖകൾ ഹാജരാ 
ക്കുന്ന പക്ഷം നിരതദ്രവ്യം ഒടുക്കേണ്ടതില്ല . 

- യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ദർഘാസ് 
തീയതി ദീർഘിപ്പിക്കുവാനോ റദ്ദാക്കുവാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 


Government College , 
Kasaragod. 


( Sd .) 
Principal. 


